Reg. No. KL/TV (N )/12 


Government of Kerala 

1980 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


25th October 1980 

- [ No. 826 
3rd Karthika 1902 (Saka) 


Vol. XXV ] Trivandrum , Saturday , 


DECLARATION 
No.L.Dis 37033/80/LRC4. 

7th October 1980. 
Whereas the Board of Revenue is satisfied after considering the report 
made by the Collector under subsection (2 ) of section 5 of the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962) that the lands specified in the 
Schedule below have to be acquired for a public purpose, the Board o 
Revenue hereby declares under section 6 of the Act that the lands specified it 
the Schedule below and measuring 0.0323 hectare be the same a little mor 
or less, are needed for a public purpose to wit, for the formation of Azhiyu 
branch canal between ch , 8499-8596.58 M and under section 7 of the Act 
directs the Special Tahsildar for LA, No. III, Kuttiadi to take order for th 
acquisition of the lands. 

A plan of the lands is kept in the Office of the Special Tahsildar fo 
LA , No. III , Kuttiadi and may be inspected at any time during offic 
hours. 

1961- ലെ കേരള സ്ഥലമെടുപ്പു ആക്ററ് (1962- ലെ 21 -ാം ആക്റ 
5 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പ് പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർ 
പരിഗണിച്ചതിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടു 
ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് റവന്യൂ ബേ 

ബോദ്ധ്യപ്പെട്ടിരിക്കയാൽ, റവന ബോർഡ് താഴെ പട്ടികയി 
പറയുന്നതും 0.0323 ഹെക്റർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി അ 
അ ത 

തന്നയാ അതിൽ അൽപ്പം കൂടുതലോ കുറവോ ആയിരുന്നാല 
വേണ്ടതില്ല , ഒരു പൊതുക്കാര്യത്തിന് അതായത് ചെയിനേജ് 8499 മുർ 
8596.58 വരെയുളള അഴിയൂർ ബാഞ്ച് കനാലിന് ആവശ്യമുണ്ടെന്ന്ആക് 
6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ന്നതിനുളള 

സ്വീകരിപ്പാൻ ആക്റം 7 -ാം വകുപ്പു പക 
കുററ്യാടി നമ്പർ III ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എ 
ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

33/ 4063/ V . 


ഡിന 


ഉത്തരവ് 


2 


സ്ഥലത്തിൻറ 

പ്ലാൻ കുററ്യാടി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ 
തഹശീൽദാർ നമ്പർ III എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ സമയത്ത 

എപ്പോഴെങ്കിലും അത പരിശോധിക്കുകയും 
ചെയ്യാം. 


SCHEDULE 


District-- Kozhikode . 
Village or Amsom - Oncthiyam 


Taluk - Badagara 
Desom - Vellikulangara. 


Serial No. 


(The extent given is approximate ) 
Survey No. Description 


1 
2 
3 


45/15 
45/16 
44/8 
44/9 
44 |i0 
44/11 


Garden 

do . 
do . 
do . 
do . 
do . 


Extent 
in hectare 
0.0060 
0.0045 
0. 0080 
0.0070 
0.0058 
0.0010 


Total 


0.0323 


(Sd .) 

Secretary, 
Board of Revenue 


FRINTED AND I UBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1960 . 


Reg .No, Klfiy ;114 


overrinelit of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXV] Trivandrum , Saturday, 


25th October 1980 

[No. 829 
3rd Karthika 1902 (Saka ) 


NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act, 1961 

( Act 21 op 1962) 
No. A2-942/79 . 

22nd October 1980 . 
Notice is hereby given that the Government intend to take possession 
of the land mentioned in the list below , which is required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All 
persons interested in the land are required to appear in person or by 
authorised agent on 18-11-1980 at 11 a.m , before the Special Tahasildar, 
L. A., N. H., Trichur, Kizhakke Chalakudy Village Office and to state /put 
in a statement in writing signed by themselves or their agents showing the 
nature of their respective interests in the land and the amount and particulars 
of their claim to compensation for such interests in the land and their 
objections, if any, to the measurements made under section 8 of the Act. 
Note.-- If the persons interested refuse to make a claim to compensation 

or omit . without sufficient reasons, to make such claim , the 
amount to be varded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 
11 of the Act. 
കൊടുത്തിരിക്കുന്ന ലിസ്റ്ററിൽ 

പറഞ്ഞിട്ടുളളതും 

1961.00 : 
aang muºdelos 3 ° eroa onº ( 1962-64 21.0 . A 00 °) ( Jasoro . 600 ] 
പൊതുക്കാര്യത്തിന ആവശ്യമായിട്ടുളളതുമായ 

കൈവശപ്പെടുത്തുവാൻ 
ഗവൺമെൻറ് ഉദ° N 1ക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
( സ്തുത 

ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും 

നേരിട്ടോ 
33 ||4068 /V 


താഴെ 


ഭൂമി 


2 


രാധികുത ഏജൻറുമൂലമോ 1980 നവംബർ മാസം 18-ാം തീയതി പകൽ 11 
മണിക്ക് കിഴക്കേ ചാല കുടി വില്ലേജ് ആഫീസിൽ തൃശ്ശൂർ നാഷണൽ 
ഹവേ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകുകയും, 

ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശ 
ബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുള്ള അവകാശബന്ധങ്ങൾ 
സംടവന്ധിച്ചിടത്തോളം നഷ്ടപ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ 
തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പുപ്രകാരം എടുത്തിട്ടുളള അളവു 
സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ 

അതും ഏതാണെന്നു 
കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരോ 

പ്പിട്ട ഒരു സ്റേറററ്മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് 
അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്. - അവകാശബന്ധമുളളവർ നഷ്ടപ്രതിഫലത്തിന് 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
തേർച്ചചെയ്യാൻ വീഴച 

ചെയ്യുകയോ ചെയ്യുന്ന 
പക്ഷം അവരുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് 
അയയ °ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ 
തുക യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം 

വകുപ്പു 
( പകാരം കളക്ററർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ 
പാടില്ലാത്തതാകുന്നു . 


എഴുതി 


തേർച്ച 


അങ്ങന 


Taluk - Mukundapuram . 


PARTICULARS OF LAND 
District - Trichur . 

Village - Kizhakke Chalakudy , 
Description 

Extent 

Hectare 
Dry 

0.0041 


Survey No. 


448/ 4-12 


(Sd .) 
Special Tahsildar, 
( Land Acquisition) N.H, 


Trichur- 3 . 


PRINTED AND T UBLISHED BY THE S. G. P. AT THE COVERNMENT PEESS, 

TRIVANDRUM , 1980 


( 8 ::.. k1. F \ N 


e 
Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLI. HED BY AUTHORITY 


25th October 1980 
Vol. XXV] Trivandrum , Saturday, 

(No. 827 
3rd Karthika 1902 (Saka) 


I 
NOTIFICATIONS 


(1 ) 
No. A. 909/80. 

22nd August 1980, 
Whereas the Government of Kerala have in notification No. 249/ IR2/69 
W & P dated 12-2-1969 appointed the Special Tahsildar, L. A. III, 
Kuttiadi to perform the functions of a Collector under the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962); 

And , whereas it appears to the said Collector that the lands specified in 
the schedule below are needed or are likely to be needed for a public purpose 
to wit Additional land for the formation of R. B. M. Canal Block 81 (a ) 
notice to that effect is hereby given to all whom it may concern in accord 
ance with the provisions of section 3 (1) of the said Act. 

. കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ ” ( 1962- ലെ 
21 -ാം ആക്റ ) പ്രകാരം കളക്ടരുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ 3 ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ എന്നആളെ 
12-2-1969-ാം തീയതിയിലെ 249|IR2|69 W & P നമ്പർ പരസ്യപ്രകാരം നിയമി 
ച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
കുററ്യാടി ജലസേചന പദ്ധതിക്കുവേണ്ടി വലതുകര മുഖ്യ കനാലിൻ 81 ( എ ) 

ബ്ലോക്ക് നിർമ്മിക്കുവാൻ ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
(പസ്തുത കളക്ടർക്ക് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ററ് 3(ന) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകളനുസരിച്ച്. ഇതിനാൽ നൽകിയിരിക്കുന്നു. 

33/4064|J 


2 


SCHEDULE 

District - Kozhikode 
Taluk-~-Badagara 

Village- Kunnumel 
Desom - Vattoli 

( The extent given is approximate) 
Survey No._49/2 (Part) Description - Garden Extent - 0.0140 Hectare. 

(2 ) 
No. A. 1080/80. 

12th September 1980. 
Whereas the Government of Kerala have in notification No. 249/1R2/69 
W & P dated 12-2-1969 appointed the Special Tahsildar, L.A. III, Kuttiadi 
to perform the functions of a Collector under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) ; 

And, whereas it appears to the said Collector that the land specified in 
the schedule below are needed or are likely to be needed for a public purpose 
to wit for the formation of Villiappalli distributary Block 4 (a ) notice to 
that effect is hereby given to all whom it may concern in accordance with 
the provisions of section 3 ( 1) of the said Act. 

കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21-ാം ആക്ററ°) പ്രകാരം കളക്ടരുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ 3 ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാർ എന്ന 
ആളെ12-2-1969-ാം തീയതിയിലെ 249 /IR2/69/ W & P നമ്പർ പരസ്യപ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 
കുററ്യാടി ജലസേചനപദ്ധതിയുടെ വില്യാപ്പളളി വിതരണ കനാൽ ബ്ലോക്ക് 
4 ( എ ) നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
പ്രസ്തുത കളക്ടർക്ക് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസം അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ററ് 3 (1 ) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 

District - Kozhikode 
Taluk - Badagara 

Village - Kottappalli 
Amsom and desom - Chemmarathur 

( The extent given is approximate ) 
Survey No.- 44/3B (Part) Description -- Garden Extent - 0.0050 hectare. 


(3 ) 
Ref. A. 122280. 

14th October 1980 . 
Whereas th Government of Kerala have in notification No. 249 /IR2/69/ 
W & P dated 12-2-1969 appointed the Special Tahsildar, L. A. III, Kuttiadi 
to perform the functions of a Collector under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962 ); 


3 


And , whereas it appears to the said Collector that the land specified in 
the schedule below are needed or are likely to be needed for a public purpose 
to wit for forming Block 1 (a ) of Chorode distributary at 0/0 to 2000 M 
notice to that effect is hereby given to all whom it may concern in accord 
ance with the provisions of section 3 (1) of the said Act. 

കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21 -ാം ആക്ററ ) പ്രകാരം കളക്ടരുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ III, ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ എന്ന 
ആളെ12-2-1969-ാം തീയതിയിലെ 249|IR2| 69| W & P നമ്പർ പരസ്യ പ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത 
ചോറോഡ് ഡിസ്(ടിബട്ടറിയുടെ1 ( എ ) ബ്ലോക്ക്ചെയിനേജ് 0/0 to 2000M 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ (പസ്തുത കളക്ടർക്ക് 
തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് അതു 

സ ം സ ന ധ പ ന 
എല്ലാവർക്കും മേപ്പടി ആക്ററ് 3 ( I) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 

District-- Kozhikode 
Taluk - Badagara 

Village - Chorodc 
Desom - Kurikkilad 

(The extent given is appr8ximate) 
Survey No. - 20 /8 part Description - Garden Extent - 0.0400 hectare , 


Rcf. A. 1223/80. 

14th October 1980. 
Whereas the Government of Kerala have in notification No. 249 /IR2|69 
W & P dated 12-2-1969 appointed the Special Tahsildar, L. A. III, Kuttiadi 
to perform the functions of a Collector under the Kerala Land Acquisition 
Act, 1961 ( Act 21 of 1962); 

And , whereas it appears to the said Collector that the land specified in 
the schedule below are needed or are likely to be needed for a public purpose 
to wait for forming Block II (a) of Chorode distributary at 00 to 2000 M 
notice to that effect is hereby given to all whom it may concern in accordance 
with the provisions of section 3 (1) of the said Act. 

കേരള ഗവൺമെൻറ് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21-ാം ആക ) പ്രകാരം കളക്ടരുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ III ലാൻറ് അക്വിസിഷൻ സ്പെഷൽ തഹസിൽദാർ എന്ന 
ആളെ 12-2-1969-ാം തീയതിയിലെ 249/IR2| 69| W & P നമ്പർ പരസ്യ പ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 
ചോറോഡ് ഡിസ്(ടിബട്ടറിയുടെ ബ്ലോക്ക് 2 ( എ ) ചെയിനേജ് 0/0 to 2000M 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ പ്രസ്തുത കളക്ടർക്ക് 
തോന്നുന്നതിനാലും അതിനുളള 

നോട്ടീസ് അതു സംബന്ധിക്കുന്ന 
എല്ലാവർക്കും മേപ്പടി ആക് ° 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 


• 4 


SCHEDULE 
District - Kozhikode 


Taluk -Badagara 


Village - Chorode 


Desom_Kirikkilad 
(The extent given is approximate) 
Survey No. 

Description 


Sl. No. 


1 


512 part 


Extent in 
hectare 
0.0410 
0.0240 
0.0230 


Garden 

do . 
do . 


51/5 
5119 


1 


Total 


0.0880 


( 5) 
Ref. A. 1253/80. 

14th October 1980 . 
Whereas the Government of Kerala have in notification No. 249/IR2/ 
69/ W & P dated 12-2-1969 appointed the Special Tahsildar, (L. A.) III, 
Kuttiyadi to perform the functions of a Collector under the Kerala Land 
Acquisition Act, 1961 ( Act 21 of 1962 ); 

And, whereas it appears to the said Collector that lands specified in the 
schedule below are needed or arc likely to be needed for a public purpose , 
to wit for the formation of Villiappalli distributary Block 5 (a ) notice to that 
effect is hereby given to all whom itmay concern in accordance with the 
provisions ofsection 3 (1) of the said Act. 

കേരള ഗവൺമെന്റ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21 -ാം ആക്ററ്) പ്രകാരം കളക്ടരുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ 3 ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന 
ആളെ 12-2-1969 -ാം തീയതിയിലെ 249/IR2| 69| W & P നമ്പർ പരസ്യ പ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
വില്യാപ്പളളി വിതരണ കനാൽ ബ്ലോക്ക് 5് ( എ ) നിർമ്മിക്കാൻ ആവശ്യമു 
ണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ പ്രസ്തുത കളക്ററർക്ക് തോന്നു 
ന്നതിനാലും അതിനുള്ള നോട്ടീസ് അതുസംബന്ധിക്കുന്ന എല്ലാവർക്കും 
മേപ്പടി ആക്ററ് 3 (i) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

SCHEDULE 

District - Kozhikode 
i Taluk - Badagara 

Village — Kottappalli 
Amsom and Desom — Chemmarathur 

( The extent given is approximate ) 
S!. Reasy..No. Description . 

Extent in 
-No . 

hectare 
1 

Garden 

0.0100 
2 

0.0240 


50/5 part 
5017 part 


19 


Total 


0.0340 


5 


1 , 1 


(6 ) 
No. A.850/ 80 . 

- : : . ::: 14:ll Optbbar 1980 , 
" : Whereas the Government of Kerala have im Notification No.249/IR2| 69| 
W & P dated 12-2-1969 - appointed the Special Tahsildar, L. A. III, 
Kuttiadi, to perform the functions of a 

Collector under the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962) ; 

And whereas it appears to the said Collector that the lands specified 
in the schedule below are needed or are likely to be needed for a public 
purpose, to wit for the formation of Purameri distributary Block 5 (a ) 
notice to that effect is hereby given to all whom it may concern in 
accordance with the provisions of section 3 (1) of the said Act . 

കേരളാ ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21-ാം ആക്ററ്) പ്രകാരം കളക്ററുടെ പവിത്തികൾ നിർവ്വഹിക്കുവാൻ 
കുററ്യാടി നമ്പർ 3 ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ താസിൽദാർ എന്ന 
ആളെ12-2-1969 -ാം തീയതിയിലെ 249 |IR2| 69 | w & P നമ്പർ പരസ്യ പ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിക്കുന്ന ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത് 
പുറമേരി വിതരണ കനാൽ ബ്ലോക്ക് 5 ( എ ) നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ - (പസ്തുത കളക്റർക്ക് തോന്നുന്നതി 
നാലും, അതിനുള്ള നോട്ടീസ് അതു സംബന്ധിക്കുന്ന എല്ലാപേർക്കും ടി 
ആക്ററ് 3 (1 ) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

SCHEDULE 

District - Kozhikode. 
Taluk - Badagara. 

Village - Purameri. 
Amsom and Desom - Purameri . 

( The extent given is approximate) 
Serial 

Description 

Extent in 
No. 

hectare 
Garden 

0.0300 
9|7A part 

do. 

0.0040 
9/12 part 

do . 

| 0.0020 
Total 0.0360 


-4 | 


* , , , , 


- 1 t 


Re-sy. No. 


5/8 part 


CON 


II 
-ERRATUM TO 3 (6) NOTIFICATIONS 


Ref: "A. 1189/79. 

13th September 1980. 
In the notification under section 3 (i) of the Kerala Land Acquisition 
Act 1961 (Act 21 of 1962 ) published at page 578 of Part III of the Kerala 
Gazette dated 4-3-1980 , relating to acquisition of land for the formation 
of Kuzhivayal field bothic at 0/0 to 915 ( m ) of Kuttiadi Irrigation 
Project. 


6 


കുറ്യാടി ജലസേചനപദ° ധതിയിലെ 915 വരെ മീറററിൽ കുഴിവയൽ 
തോടിന്നായി പൊന്നുംവിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക°s ) 3 (1) വകുപ്പു പ്രകാരം 
4-3-1980- ലെ കേരള ഗസററിൽ II-ാം ഭാഗത്തിൽ 578-ാം പേജിൽ ( പസി8 ° ധം 
ചെയ്ത പരസ്യത്തിൽ 

For (പകരം): 
Taluk - Badagara 
Read ( വായിക്കുക): 
Taluk - Quilandy 


(2 ) 
No. A -938|79 . 

13th September 1980. 
In the notification under section 3 (i) of the Kerala Land Acquisition 
Act 1961 (Act 21 of 1962) published at supplement page 10 of Part III of the 
Kerala Gazette dated 5-2-1980, relating to the acquisition of land for the 
construction of Block I, II, III of Kurichiakam field bothie of Kuttiadi 
Irrigation Project. 

കുററ്യാടി ജലസേചനപദ്ധതിയിലെ കുറിച്യകം കൈതോടിൻറ 1 , 2, 3 
എന്നീ ബ്ലോക്കുകൾക്കായി പൊന്നും വിലക്കെടുക്കുന്നതു സംബന്ധിച്ച് 
1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21-ാം ആകഴs ) 3 (1) 
വകുപ്പു പ്രകാരം 5-2-1980- ലെ കേരള ഗസററിൽ IIIാം ഭാഗത്തിൽ 10 -ാം 
പേജിൽ പ്രസിദ്ധംചെയ്ത പരസ്യത്തിൽ 

For ( പകരം): 
Taluk - Badagara 
Read ( വായിക്കുക) ; 

Taluk - Quilandy 


(3 ) 
Ref. A - 1166/ 79. 

14th October 1980 . 
In the notification under section 3 (i) of the Kerala Land Acquisition 
Act 1961 ( Act 21 of 1962) published at page 1186 of Part III of the Kerala 
Gazette dated 10-6-1980 " relating to the acquisition of land for the 
formation of Block I of Chorode distributary at ch. 0/0 to 2000 M of 
Kuttiady Irrigation Project Kurikkilad desom or Chorode village in 
Badagara Taluk of Kozhikode District. 


1 


കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ ചോറോട് വില്ലേജിലെ 
കുരിക്കിലാടു ദേശത്തു നിന്നു . കുററ്യാടി ജലാസചനപദ്ധതിയിലെ 

ാറോടു ഡിസം(ടിബട്ടറിയുടെ1 -ാം ബ്ലോക്ക് ചെയിനേജ° 0/0 മുതൽ 2000 
വരെ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം പൊന്നും വിലയ്ക്കെടുക്കു 
ന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° s ” (1962- ലെ 
21-ം ആക°s ) 3 (1) വകുപ്പു പ്രകാരം 10-6-1980- ലെ കേരള ഗസററിൽ III- . 
ഭാഗത്തിൽ 1186-ാം പേജിൽ പ്രസിദ° ധംചെയ്ത പരസ്യത്തിന്റെ പട്ടികയിൽ 

For ( പകരം): 
S. No. 

R. S. No. 
4 

25/8 
Read ( വായിക്കുക) : 
S, No. 

R. S. No. 
4 

2318 


Kuttiadi. 


M. A. JAYACHANDRAN, 
Special Tahsildar, (LA) III. 


- താനാ 

ം = 

--- ക 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1980. 


